Government of Kerala 
Ang MAS 

2009 


Reg. No. om 
KL TVAY12 2009- 2011 


KERALA GAZETTE 

കേരള ഗസറ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIV 
al 34 


THIRUVANANTAPURAM , TUESDAY 

വനന്തപുരം, കാ 


10th March 2009 

2009 212 10 
19th Phalguna 1930 
1930 19 


ca 


PART III 
Stores Purchase 


Industrial Training Department 

TENDER NOTICE 
No. E5-1591/2009 

20th February 2009 
Scaled competitive tenders are invited for the supply of Tools and Equipments for trades started 
as part of various schemes at Various I. T. IS. under the Industrial Training Department. 


Tender No, and Items 


Sl. No. 

(1) 


E1/66 /2009 – Computer Accessories and Softwares 
E1/67/2009 - Equipments for Welding 
E1/68 /2009 - Equipments for Plumber Trade 
E1/69/ 2009 --Equipments of Auto E /Mech 
E 170/ 2009 - Electrical and Electronics Tools and Equipments 
E1/71/2009 - Tools and Equipments for Mech. Diesel Trade 
E1/72 /2009- Equipments for FOA and DEO Trades 


6 . 


E5 /73/ 2009 - Automobile Spare Parts and Equipments 
E5 /74 /2009 – Hydraulic and Pneumatic for Mech . Mechatronics Trade 
E6 /75 /2009 — Spare Parts for Automobiles 
E6/76 /2009 - Cut Models of Engines 
E6 /77 /2009 - Welding Equipments and Tools for Automobile Technology Cluster 
E6 /78/2009 – Furniture 
E7/79/2009 - Accessories and Instruments for MCH Trade 
E7/80 / 2099 - Furniture of New ITIS 
E7/81/2009.- Measuring It struments for Mech . LMV Trade 
E7/ 82/ 2009 - Tailoring Equipments for New ITIs 
E1/83/2009 - Equipments for Hospital House Keeping Trade 
E1/84/ 2009- Equipments for Lense and Prisom Grinding 
E1/ 85 /2009 - Items for Steward Trade 
E1 /86 /2009 - Equipments for Food Production 
E1/87/2009 - Equipments for Lift Mechanic Trade 
El/88/2009 - Hand Tools for Fashion Technology Trade 
E7 /89 / 2009 - Accessories and Equipments for Computer Related Trades 
E7/90/2009- Tools and Equipments for H . H .K . Trade 

E7/91/2009 - Softwares and Accessories for DTPO Trade 
Cost of tender form ( including 12.5 % VAT) : 
Original- Rs. 788 for Sl . Nos. 13, 15 , and Rs. 169 for Sl. Nos . 24, 26 and Rs . 450 for 

all others . 
Duplicate - Rs. 563 for Sl. Nos. 13, 15 and Rs. 113 for Sl. Nos. 24 , 26 and Rs. 225 for all others . 
Last date and time of sale of tender form - 7-3- 2009, 4 p. m . 
Last date and time of receipt of sealed tenders- -11- 3- 2009 , 5 pm . 
Date and time of opening sealed tender - 12-3- 2009, 11 a , m . 

The cost of tender form will be accepted only by cash or money order. The tender should be 
superscribed with tender number and dates and addressed to the Director of Training , Industrial Training 
Department, Thycaud , Thiruvananthapuram - 14 . Late tenders will not be accepted . One per cent of the 
total cost quoted should be enclosed as Earnest Money Deposit . Validity period 3 months from the date of 
opening the tenders, otherwise will be rejected . Tenders in original should be accompanied with 
preliminary agreement in Kerala Stamp Paper worth Rs. 50 otherwise the tender will not be considered . 
Stamp paper will be forwarded to the firms outside Kerala if required by remitting Rs. 75 separately 
by money order . (Rs. 25 is intended to cover , postage and incidental expenses ). Tender forms are not 
transferable . Offers will be rejected if sufficient EMD is not enclosed . 

- വ്യാവസായിക പരിശീലന വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിവിധ ഐ . ടി. ഐ . കളിൽ 
വിവിധ സ്കീമുകളുടെ ഭാഗമായി ആരംഭിച്ച വിവിധ ടഡുകളിലേക്ക് പരിശീലനത്തിനായി താഴെ കാണുന്ന 
ടൂൾസ് ആന്റ് എക്യുപ്മെൻറ്സ് വിതരണം ചെയ്യാൻ താൽപ്പര്യമുള്ള സ്ഥാപനങ്ങളിൽ നിന്നും മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . 
കമ നമ്പർ 1 

ദർഘാസ് നമ്പരും ഇനവും 
(1 ) 

| (2) 
| 21 /06/209 - കമ്പ്യൂട്ടർ ആക്സസറീസ് ആൻറ് സാഫ്റ്റ് വെയർ 
ഇlj67/ 2009 - ഉപകരണങ്ങൾ (വെൽഡർ ഗ്രേഡ്) 
ഇl /682009 - ഉപകരണങ്ങൾ ( സംബർ ( ഡി ) 
ഇl 69 , 2009 - യാ ന്താപകരണങ്ങൾ (ആട്ടേം ഇ . ” (ടഡ്) 
ഇl /70, 2009 - യന്ത്രാപകരണങ്ങൾ ( ഇലക്ട്രിക്കൽ ആൻറ് ഇലക്ട്രോണിക്സ് കേഡ 
ഇl / 7I2009 -യന്താപകരണങ്ങൾ ( ക് ഡീസൽ ടേഡി) 
ഇ1 172, 2009 --ഇലക®qടാണിക സ് ഉപകരണങ്ങൾ (എഫ് , ഒ , എ . ആൻ ഡി , ഇ , ഒ, gഭഡ9) 
ഇ573/ 2009 - ആട്ടോമൊബൈൽ ഉപകരണങ്ങൾ സ്പെയർ പാർട്ട്സ് 
25 74 ; 2009 - ഹൈഡാളിക് ആൻറ് ന്യൂ മാറ്റിക് മെഷീൻസ് 
ജ6/ 75/2009 - ആട്ടോമൊബൈൽ സ്പെയർ പാർട്സ 
ഇ6/76/ 2009 എഞ്ചിനുകളുടെ കട്ട മോഡൽ 


ഇ6/ 77/ 2009 -വെൽഡിംഗ് എക്യുപ്മെൻറ്സ് ആൻറ് ടൂൾസ് 

(ആട്ടോമൊബൈൽ ടെക്നോളജി ക്ലസ്റാർ 
ഇ6/ 78/ 2009 - ഫർണിച്ചർ 
ഇ7/ 79/2009 മെക്കാനിക് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ 1(Sഡിലേക്ക് ഉപകരണങ്ങൾ 
ഇ7| 80/2009 -പുതിയ ഐ . ടി . ഐ . കളിലേക്ക് ഫർണിച്ചർ 
ഇ7/ 01 / 2009 - മെ ഷറിംഗ് ഇൻസ്ടു മെന്റ്സ് ( മെക്ക എൽ, എം . വി . ( ഡി ) 
ഇ7/ 82/ 2009 - പുതിയ ഐ . ടി . ഐ . കളിലേക്ക് ടെയിലറ്റിംഗ് ഉപകരണങ്ങൾ 
ഇl/ 83 / 200 ഹോസ്പിററൽ ഹൗസ് കീപ്പിംഗ് ട്രേഡിലേക്ക് ഉപകരണങ്ങൾ 
ജി / 4 2009 ലെൻസ് പ്രിസം gഗനിംഗ് ഉപകരണങ്ങൾ 
ഇl/ 85/ 2009 - സ്ററിവാർഡ് ഡിലേക്ക് ഉപകരണങ്ങൾ 
ഇl 86/2009 -ഫുഡ് പാഡക്ഷൻ യുണിററിലേക്ക് ഉപകരണങ്ങൾ 
ഇl/87/ 2009ലിഫ്ററ് മെക്കാനിക്ക ഡിലേക്ക് ഉപകരണങ്ങൾ 
ഇl/ 882009 - ഫാഷൻ ടെക്നോളജി ( ഡിലേക്ക് ഹാൻറ് ടൂർസ് 
ഇ7/ 89 /2009 - കമ്പ്യൂട്ടർ അനുബന്ധ ഉപകരണങ്ങൾ 
ഇ7/902009- എച്ച്. എച്ച്. കെ , ടേഡിലേക്ക് ഉപകരണങ്ങൾ 

ഇ791 2009. ഡി . റി , പി , 8 , atഡിലേക്ക് സോഫ്ററ്വെയർ അനുബന്ധ ഉപകരണങ്ങൾ 
മർഖാസ് ഫോറത്തി . വില - (12 .5 % വാററ ഉൾപ്പെടെ); 

ഒറിജിനൽ (കമനമ്പർ 13- നും 15- നു . രൂപ 788 , (കർനമ്പർ 24- നും 26- നും രൂപ 169, 

- മററുളളവയ്ക്ക് രൂപ 450 . 
ഡ്യൂപ്ലിക്കേററ് - ( കരനമ്പർ 13- നു . 15- നും രൂപ 563, ( ക്രമനമ്പർ 24- നും 26 - നു . രൂപ 113, 

-- മറന്നുളളവയ്ക്ക് രൂപ 225 . 
ദർഘാസ് ഫാറം വിൽക്കുന്ന അവസാന തീയതിയും സമയവും - 7- 3 -2009 , 4 മണി, 
മുദ്രവച്ച ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും - 11- 3 - 2009 , 5 മണി 
ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 12-3-2009 രാവിലെ 11 മണി, 

ദർഘാസ് വില പണമായിട്ടോ മണിയോർഡറായിട്ടേം മാത്രമേ സ്വീകരിക്കുകയുളളു . ദർഘാസ് നമ്പർ 
തീയതി എന്നിവ രേഖപ്പെടുത്തി മുദ്രവച്ച കവറു &ppൾ ഡയറക, "6ർ, വ്യാവസായിക പരിശീലന "വകുപ്പ്. 
തെക്കാട്, തിരുവനന്തപുരം. 4 എil വിലാസത്തിൽ അയയ 

awാണ്. താമസിച്ച് ലഭിക്കുന്ന 
ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല . ഒറിജിനൽ ദർഘാസ പ്രമാണത്തൊടൊപ്പം ആകെ വിലയുടെ 1 % 
നിരതദ്രവ്യവും 50 രൂപ (അൻപത്രൂപ മാത്രം) വിലയ്ക്കുളള കേരള സർക്കാർ മുദ്രപ്പത്രത്തിൽ പ്രാഥമിക 
കരാർ പത്രവും ഉണ്ടായിരിക്കേണ്ടതാണ്. ദർഘാസം തുറക്കുന്ന തീയതി മുതൽ മൂന്ന് മാസം വരെ വില 
നിരക്ക് പ്രാബല്യത്തിലുണ്ടായിരിക്കണം. അല്ലാത്ത ദർഘാസുകൾ യാതൊരു കാരണവശാലും പരിഗണിക്കു 
ന്നതല്ല . കേരളത്തിന് പുറത്തുള്ള കമ്പനികൾക്ക് മുദ്രപ്പത്രം ആവശ്യമുണ്ടെങ്കിൽ 75 രൂപ (രൂപ എഴുപതി 
അഞ്ച് മാ ( തം ) മണിയോർഡറായി അയച്ചുതന്നാൽ ഈ ആഫീസിൽ നിന്നുംമുപ്പത്രം വാങ്ങി അയച്ചുതരുന്ന 
താണ്. (മണിയോർഡർ മാ ത്രമേ സ്വീകരിക്കുകയുള്ളൂ. ദർഘാസം ( പ്രമാണം ഒകമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല . 
മതിയാൽ നിരതദ്രവ്യം ഉളളടക്കം ചെയ്യാത്ത ടെൻഡറുകൾ നിരസിക്കുന്നതാണ് . 

| (Sd.) , 
Thiruvananthapuram . 

Additional Director of Training. 
• TENDER NOTICE 

Last date and timeof receipt of scaled tender 

16- 3-2009 , 5 p . D . 
No C1-530/ 2008 . 

- 8th February 2009 . Date and time of opening of sealed tenders 
Sealed competitive tenders are invited for the 

17- 3 -2009 , 11 4 . 10 . 
supply of Computer related devices and Software 

The cost of tender forms will be accepted only 
of the Training purpose under Employment and 

by cash or Money Order . Sealed tenders should be 
Finishing School Scheme at Government I. T . I . , 

superscribed with tender number and date and 
Kannur . 

addressed to f The Principal, I , I , I , Kannur , 
- Sl. No. Name of items 

Thottada, Kannur- 7 , Kerala State " . Late tenders 

will not be accepted . One per cent of the total 
Speakers 

cost quoted should be enclosed 28 Earnest Money 
Software CAD 

Deposit . Tender in original should be accompanied 

with preliminary agreement in Kerala Stamp Paper 
Software CAM 

worth Rs. 50 (Rupees Fifty only ) otherwise the 

tender will not be considered . Validity period 
Cost of tender forms : 

of price quoted should be three months from the 
Original - Rs. 400 + 12.5 % Tax . 

date of opening of tenders, otherwise tenders will be 
- Duplicate - Rs. 200 + 12,5 % Tax. 

rejected . Stamp Paper will be forwarded to the 

firms outside Kerala , if required by remitting 
Lust date and time of sale of tender form 

Rs. 75 (Rupees Seventyfive only ) separately by 
28 - 2 -2009, 3 p . Im , 

money order. Tender forms are not transferable . 


Vame 


The firms having SSI Registration in the State 
of Kerala could obtain tender forms on payment 
of 25 % of the total cost . 

വ്യാവസായിക പരിശീലന വ്:ചപ്പിൻ പിഴി 
( പ്രവർത്തിക്കുന്ന കണ്ണൂർ ഐ . ടി . എ . - 
എംപും imi is. " ആ ഫിനിഷിംഗ് സ് കൂ 
സ്കീം യീനിംഗിന് ആവശ്യമായ കംമ്പ്യൂട്ടർ 
അനുബന്ധ ഉപകരണങ്ങളും സോഫ്ററ്വെയറും 
വിതരണം ചെയ്യാൻ താനിപ്പര്യമുള്ള സ്ഥാപനങ്ങളിൽ 
നിന്നുംമുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . 


ദർഘാസ വില പണമായിട്ടോ മണിയോർഡർ 
ആയിട്ടോ മാത്രമേ സ്വീകരിക്കുകയുളളു . ദർഘാസ് 
നമ്പർ, തീയതി എന്നിവ രേഖപ്പെടുത്തിയ മുദ്രവച്ച 
കവറുകൾ “ പ്രിൻസിപ്പാൾ , , , ഐ . , തോട്ടട, 
കണ്ണൂർ ജില്ല , കേരള- 670 007 എന്ന വിലാസത്തിൽ 
അയയ്ക്കു ന്നതാണ്. താമസിച്ചു ലഭിക്കുന്ന 
ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല , ഒറിജിനൽ ദർഘാസ് 
(പ്രമാണത്തോടൊപ്പം ആകെ വിലയുടെ ഒരു ശതമാനം 
നിരതദ്രവ്യവും 50 രൂപ വിലയ്ക്കുളള കേരള 
സർക്കാർമുപ്പത്രത്തിൽ പ്രാഥമിക കരാർപ്രതവും 
ഉണ്ടായിരിക്കേണ്ടതാണ്. ദർഘാസം തുറക്കുന്ന 
തീയതി മുതൽ മൂന്നുമാസം വരെ വിലനിരക്ക് 
(പ്രാബല്യത്തിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. അല്ലാത്ത 
പക്ഷം ദർഘാസുകൾ യാതൊരു കാരണവശാലും 
പരിഗണിക്കുന്നതല്ല . കേരളത്തിന് പുറത്തുമാ 
കമ്പനികൾക്ക് മുമുപ്പത്രം ആവശ്യമെങ്കിൽ 75 രൂപ 
പ്രത്യേകം മണീ വാർഡറായി അയച്ചുതന്നാൽ മുദ്രപ്പത്രം 
"വാങ്ങി അയച്ചു തരുന്നതാണ്. ദർഘാസ് ( പമാണം 

കൈമാറ്റം ചെയ്യുവാൻ പാടുളളതല്ല. കേരള 
സംസ്ഥാനത്ത് എസ്. എസ്. ഐ . രജിസ്ട്രഷൻ 
ല ടിച്ചിട്ടുളള സ്ഥാപനങ്ങൾക്ക് ദർഘാസ് ഫോറം 
വിലയുടെ 25 % മാത്രം നൽകിയാൽ മതിയാകും . 


കമ നിവർ 


- ഇനം 


സ്പീക്കറുകൾ 
സാഫ്റ്വെയർ സി എ ഡി 

സോഫ്ന വെയർ സി എ എം 
ദർഘാസ് ഫോറത്തിന്റെ വില : 

റെറിജിനൽ രൂപ 400 7 12 . 5 % നികുതി, 
- ഡ്യൂപ്ലിക്കേറ്_ രൂപ 200 + 12. 5 % നികുതി. 
ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന 
തീയതിയും സമയവും - 28- 2-2009 , 3 മണി. 

മുദ്രവച്ച ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന 
തീയതിയും സമയവും - 16 - 3 -2009, 5 മണി. 

ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
11- 3-2009, രാവിലെ 11 മണി, 


Office of the Principal, 
- I . T . I . , Kannur . 


(Sd.) , 
Principal. 


